Kerala Gazette No . 20 dated 23rd October 2012 . 
PART I 


GOVERNO 


VMENT OF 


കേരള സർക്കാർ 


റവന്യു (എഫ്) വകുപ്പ് 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ജി . ഒ.( എം .എസ്.) 400/ 10/ ആർ. ഡി. 


തിരുവനന്തപുരം, 2010 സെപ്റ്റംബർ 20. 


1996 മേയ് മാസം 7 -ാം തീയതിയിലെ 19 -ാം നമ്പർ കേരള ഗസറ്റിൽ 1 -ാം ഭാഗത്ത് 
ജി. ഒ. ( എം.എസ്.) 415 /95/ ആർ. ഡി. തീയതി 22 -8 -1995 നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ 
വിജ്ഞാപനത്തിലെ 7 -ാം പേജിൽ കോളം 5- ൽ ആലത്തൂർ താലൂക്കിലെ കുഴൽമന്ദം-1 
വില്ലേജ് കുഴൽമന്ദം ദേശത്തിൽ നിന്ന് കുഴൽമന്ദം- 2 ലേക്ക് ഡീവിയേഷൻ വന്നിട്ടുള്ള 
പഴയ സർവെ നമ്പരുകളിൽ ഉൾപ്പെടുത്തിയ സർവെ നമ്പർ 688 ബി /1 pt. 2,3,4 എന്ന് 
ചേർത്തിട്ടുള്ളത് സർവെ നമ്പർ 588 ബി /1 pt. 2,3,4 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

ഡോ . നിവേദിത പി . ഹരൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


